Kerala Gazette No. 22 dated 29th May 2012 . 
PART II 


കേരള 


GOVERN 


ERALA 


ം വരാം 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 2111 ലെജിൻ - 3 / 2012 ലെജി. 


തിരുവനന്തപുരം, 2012 മേയ് 29. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2012 - ലെ കേരള സിവിൽ കോടതി ( ഭേദഗതി) ബിൽ, 
( മല യാള പരി ഭാ ഷ ) ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
മെമ്മോറാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി. കെ . മുരളീധരൻ, 

സെക്രട്ടറി- ഇൻ- ചാർജ്. 


പതിമൂന്നാം കേരള നിയമസഭ 

ബിൽ നമ്പർ 90 
2012 - ലെ കേരള സിവിൽ കോടതി 

( ഭേദഗതി) ബിൽ 
1957 - ലെ കേരള സിവിൽ കോടതി ആക്ട് വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ബിൽ 


പീഠിക . - 1957ലെ കേരള സിവിൽ കോടതി ആക്ട് ( 1957 - ലെ 1 -ാം ആക്ട് ) 
ഇനിപറയുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത്യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവൽസരത്തിൽ ഇനി പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1) ഈ ആക്റ്റിന് 2012 - ലെ കേരള സിവിൽ 
കോടതി ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 

(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 11-ാം വകുപ്പിന്റെ ഭേദഗതി. - 1957 - ലെ കേരള സിവിൽ കോടതി ആക്ടിലെ 
( 1957 - ലെ 1 -ാം ആക്റ്റ്) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക ) 11 -ാം വകുപ്പ് (2 ) -ാം ഉപവകുപ്പിൽ “ ഒരുലക്ഷം രൂപ ” എന്ന 
വാക്കുകൾക്കു പകരം “ഏഴു ലക്ഷത്തിഅൻപതിനായിരം രൂപ ”എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 


3. 13 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്റ്റിന്റെ 13 -ാം വകുപ്പ്, 
(1) -ാം ഉപവകുപ്പിൽ “രണ്ടുലക്ഷം രൂപ ” എന്ന വാക്കുകൾക്കു പകരം “ ഇരുപത് ലക്ഷം രൂപയ്ക 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


1957- ലെ കേരള സിവിൽ കോടതി ആക്ടിലെ 11 -ാം വകുപ്പിന്റെ (2 ) -ാം ഉപവകുപ്പ് 
പ്രകാരം , മുൻസിഫ് കോടതിയുടെ ആർത്ഥികാ ധികാരിത ഒരു ലക്ഷം രൂപയും 
പ്രസ്തുത ആക്ടിലെ 13 -ാം വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പ് പ്രകാരം ജില്ലാ കോടതിയുടെ 
അപ്പീൽ ആർത്ഥികാധികാരിത രണ്ടു ലക്ഷം രൂപയുമാണ്. ഭൂമിയുടെ വിലയിലുണ്ടായ 
അസാ ധാ രണമായ വില ക്ക യറ്റം കണ ക്കി ലെടുത്ത്മുൻസിഫ് കോട തി യു ടെ 
ആർത്ഥികാധികാരിതയും ജില്ലാ കോടതിയുടെ അപ്പീൽ ആർത്ഥികാധികാരിതയും 
ഉയർത്തുന്നതിനു വേണ്ടി മേൽപ്പറഞ്ഞ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തണമെന്ന് 
ഹൈക്കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. സർക്കാർ ഹൈക്കോടതിയുടെ നിർദ്ദേശം 
സ്വീകരിക്കുകയും 1957 - ലെ കേരള സിവിൽ കോടതി ആക്ടിലെ 11 -ാം വകുപ്പിന്റെ 
( 2) -ാം ഉപവകുപ്പും13 -ാം വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പും ഭേദഗതി ചെയ്യുവാൻ 
തീരുമാനിക്കുകയും ചെയ്തു . 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യമെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാകുകയും, പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


തിരുവഞ്ചർ രാധാകൃഷ്ണൻ. 


( ശരിത്തർജ്ജമ ) 


